o 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


GOVERN 


കരജ 


രള സർക 
NMENT OF 


കാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd August 2011 
- 2011 ആഗസ്റ്റ് 2 
11th Sravana 1933 
1933 ശ്രാവണം 11 


) 31 


വാല്യം 56 


നമ്പർ 


PART III 
Co -operative Department 


എറണാകുളം ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എച്ച്. എം . 10781 / 2009 / കെ . ഡിസ്. 


2011 ജൂൺ 27 . 


വിഷയം : - വൈറ്റില ബ്ലോക്ക് പഞ്ചായത്ത് ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 1007 - സംഘം 

സമാപ്തീകരണം--- ലിക്വിഡേറ്ററെ നിയമിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) കണയന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ വൈറ്റില യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 

സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്. 


(2 ) കണയന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 29 - 9 - 2009 -ാം തീയതിയിലെ വി ./ 905/ 2009 നമ്പർ കത്ത്. 


- ഇ . 1007 -ാം നമ്പർ വൈറ്റില ബ്ലോക്ക് പഞ്ചായത്ത് ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘം ക്ലിപ്തം വർഷങ്ങളായി 
പ്രവർത്തനരഹിതവും നിയമാനുസൃതവുമായ ഒരു ഭരണസമിതി ഇല്ലാതെയും തുടർന്ന് വരികയാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ സംഘം പ്രവർത്തനം സംബന്ധിച്ച് സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം അന്വേഷണം നടത്തി 
മേൽ പരാമർശം (1) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 6 -11 - 1999 - ലെ ഒ / 6149 / 99 -ാം നമ്പർ ഉത്തരവ് പ്രകാരം രജിസ്റ്റർ ചെയ്ത ടി 
സംഘം സഹകരണ നിയമം പ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ പ്രാഥമിക പൊതുയോഗം ചേരുകയോ ഭരണസമിതിയെ 
തിരഞ്ഞെടുക്കുകയോ ചെയ്തിട്ടില്ലാത്തതാകുന്നു . ആയതിനാൽ രജിസ്റ്റർ ചെയ്ത തീയതിമുതൽ സംഘം നിശ്ചലാവസ്ഥയിലാണ്. 
സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുവേണ്ടി 50 അംഗങ്ങളിൽ നിന്നായി - 100 വീതം സ്വരൂപിച്ച് - 5,000 ജില്ലാ സഹകരണ 
ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ടി തുക പിൻവലിച്ചിട്ടില്ല . സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകൾ ഒന്നും ഇല്ല . 


2nd AUG. 2011 ) 


CO -OPERATIVE DEPARTMENT 


132 


- മേൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി നിർജ്ജീവ അവസ്ഥയിലുള്ള ടി സംഘം 
പു നരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു ബാദ്ധ്യതയുമില്ല എന്നുള്ളതിനാൽ സംഘം സമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കാവുന്നതാണ് എന്നും ലിക്വിഡേറ്ററായി മരട് യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിക്കാവുന്നതാണ് എന്നും കണയന്നൂർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ മേൽ പരാമർശം ( 2) പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു. 


- വൈറ്റില യൂണിറ്റ് ഇൻസ്പെക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്, കണയന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ശുപാർശ 
എന്നിവ പരിഗണിച്ച് താഴെ പറയുംപ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഇ . 10-07 -ാം നമ്പർ വൈറ്റില ബ്ലോക്ക് പഞ്ചായത്ത് ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘം ക്ലിപ്തം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (2 ) ( ബി ) പ്രകാരം സമാപ്തീകരിക്കുന്നതിനും സമാപ്തീകരണ നടപടികൾക്കായി വകുപ്പ് 72(1) 
പ്രകാരം കണയന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ മരട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും 
ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ ചുമതല ഏറ്റെടുത്ത വിവരം ഈ ആഫീസിൽ അറിയിക്കേണ്ടതും സമാപ്തീകരണ നടപടികൾ 
നിയമാനുസരണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ്, 
എറണാകുളം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി 

- രജിസ്ട്രാർ ( ഭരണം) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ 1535/ 2010 / എ . ഇ .എൽ. കെ . ഡിസ്. 


2011 ജൂൺ 28. 


വിഷയം : ലിക്വിഡേഷൻ - മയ്യിൽ സെൻട്രൽ സ്കൂൾ ഗ്രൂപ്പ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ സി . 697 - സമാപ്തീകരണം 

പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകുന്നു . 


സൂചന : - ( 1) ഈ ആഫീസിലെ 16 - 3- 2010 - ലെ 1535 / 2010 / എഇഎൽ നമ്പർ ഉത്തരവ്. 

( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 30 -5 - 2011 -ാം തീയതിയിലെ 794 / 2010 നമ്പരായുള്ള നടപടിക്രമം. 


ക്ലിപ് തം നമ്പർ സി . 697 ആയി രജിസ്റ്റർ ചെയ്ത മയ്യിൽ സെൻട്രൽ സ്കൂൾ ഗ്രൂപ്പ് സഹകരണസംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന ( 1) വഴി 
ഉത്തരവിടുകയും തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 8 - 6 - 2010 - ന് ചാർജെടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


മേൽ സൂചന ( 2 ) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി .697 ആയി രജിസ്റ്റർ ചെയ്ത മയ്യിൽ സെൻട്രൽ സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
- ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇൻ- ചാർജ്. 


